PART IV 
Private Advertisements and Miscellaneous 

Notifications 


അഴീക്കൽ ശ്രീവരാഹ ദേവസ്വം 


പരസ്യം 


നമ്പർ സി - 9/ 2009. 


2009 ആഗസ്റ്റ് 17. 


- അഴീക്കൽ ശ്രീവരാഹദേവസ്വം ഭരണ കമ്മിറ്റിയിലേക്ക് 
നടന്ന തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 
( 1 ) ജി . ജ യ ചന്ദ പ ഭു , ( 2 ) ഡി . എ . രമാ കാന്തൻ, 
(3) വി. എസ്. നരസിംഗനായ്ക്കൻ, (4) ഡി. ജെ . ഉമാനന്ദ്രപ്രഭു , 
( 5) ശ്യാം , ബി . പൈ എന്നിവർ ഇന്നേദിവസം രാവിലെ 
9 . 45 - ന് ദേവസ്വം കമ്മിറ്റി ആഫീസിൽ യോഗം കൂടി 
ശ്രീ . ജി . ജയ ചന്ദ്ര പ ഭൂ വിനെ പ്രസി ഡന്റായും, 
ശ്രീ . ഡി . എ . രമാ കാ ന്തനെ ഭര ണാ ധി കാ രി യായും 
ഐക്യ ക ണ് ന തിര ഞെഞ്ഞ ടു ക്ക പ്പെടു കയും ദേവസ്വം 
ചാർജ്ജു കൾ ഏറ്റെടുക്കു കയും ചെയ്തിട്ടുള്ള വിവരം 
ഇതിനാൽ സകലമാനപേരെയും അറിയിക്കുന്നു . 


( ഒപ്പ്) 
ഭരണാധികാരി. 


ചെറായി. 


